GovernmentofKerala 
കേരള സർക്കാർ 

2007 


Reg . No . രജി. നമ്പർ 
KLTV( N )/122006 - 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LII 
വാല്യം 52 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


| 17th July 2007 

2007 ജൂലൈ 17 
26th Ashadha 1929 
1929 ആഷാഢം 26 


നമ്പർ 


ഉത്തരവ 


PART III 
Dairy Development Department 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 

ഡയറക്ടറുടെ നടപടിക്രമം 
നമ്പർ സി . 2366 /2003 . 

2007 മേയം 26. 
പരാമർശം : - 1 . ഡി . ഇ , ഒ . ഇടപ്പള്ളിയുടെ 5 -6 -2003, 

3- 7 - 2003, 28 - 7 -2003 എന്നീ തീയതി 
കളിലെ റിപ്പോർട്ട്. 
2 . ഡി . ഇ , ഒ, എറണാകുളം 11 - ന്റെ കേരള 
സഹകരണ സംഘം - നിയമം 66ാം 
വകുപ്പ് അനുസരിച്ചുളള അന്വേഷണ 
റിപ്പോർട്ട്. 
3 , ഈ ഓഫീസിലെ 16- 3 - 2007- ലെ സഹ 
കരണ നിയമം 71 (1 ) അനുസരിച്ചുള 
നോട്ടീസ്. 


എറണാകുളം ജില്ലയിലെ ഇടപ്പളളി ബ്ലോക്കിൽ 
കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെ 3 , 4 , 6 , 7 വാർഡുകൾ 
പ്രവർത്തനമേഖലയായി പ്രവർത്തിച്ചിരുന്ന കടനടി 
ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ലിമിററഡ ന സവർ 
ഇ . 274 ( ഡി ) ആപ്കോ സം 2002 സെപ്ററംബർ മാസം 
മുതൽ പ്രവർത്തനരഹിതമാ , സംഘം പ്രവർത്ത ന 
പുനരാരംഭിക്കുന്നതിനായി 10 . 5 -2002 , 16- 1 -2003 എന്നീ 
തീയതികളിൽ പൊതുയോഗം വിളിച്ചുചേർത്തു 
എങ്കിലും സംഘം പ്രവർത്തനം പുനരാരംഭി 
ന്നതിന് സംഘാംഗങ്ങൾ ആരുംതന്നെ താൽപ്പര്യം 
പ്രകടിപ്പിച്ചില്ല എന്നും സം ഘത്തിന്റെ പ്രവർത്തനം 
ലാഭകരമായി നടത്തുവാൻ നിലവിൽ സാഹചര്യം 
ഇല്ലാ എന്നും ആ യ തി നാ 18 സംഘം പ്രവർത്തനം 
സ മാ പ ത ക രി ക്കാ വു ന്ന താ ണം എന്നും ഡയറി 
എക സ റൻഷൻ ആഫീസർ, ഇടപ്പളളി ശുപാർ ൾ 
ചെയ്തിരിക്കുന്നു . കേരള സഹകരണസംഘം നിയമം 
66 -ാം വകുപ്പ് പ്രകാരം സംഘത്തിന്റെ ഘടന , 
പവർത്തനം, സാമ്പത്തിക സ്ഥിതി എന്നിവ 
സം ബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തുകയും 
ടി അന്വേഷണ റിപ്പോർട്ട ( പകാരവും സം ഘം 
പ്രവർത്തനം സമാപ തീകരിക്കുന്നതിന് ശുപാർശ 
ചെയ്യുകയും ചെയ്തിരിക്കുന്നു . 
- ആയത് ( പകാരം 3 -ാം പരാമർശം അനുസരിച്ച് 
സം ഘം പ്രവർത്തനം സമാപ്തികുറിക്കുന്നതിന 
നടപടി സ്വീകരിക്കുന്നതിനെതിരായി ആർക്കെങ്കിലും 
എതിരഭിപ്രായം ബാധിപ്പിക്കാനുണ്ടെങ്കിൽ അറിയി 
ക്കുവാൻ നാട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആയതിന 
നാളിതുവരെ യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ലാത്ത 
താണ , 

മേൽ സാഹചര്യത്തിൽ കടമക്കുടി ക്ഷീരോൽപ്പാദക 
സഹകരണസംഘം ലിമിറ്റഡ് നമ്പർ ഇ . 274 
ആപ്കോസിൻ ( പവർത്തനം സമാപ തീകരി 
തിന് 1969- ലെ കേരള സഹകരണസംഘം നിയമം 11 (2 ) 
അനുസരിച്ച് സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്ന 
തിനായി വകുപ്പ് 72 (1 ) അനുസരിച്ച് ഡയറി 
എക്സ്റ്റ ൻഷൻ ഓഫീസർ ഇടപ്പള്ളിയെ സമാപ്തി 
കരണ ഉദ്യോഗസ്ഥനായി നിയമിച്ച് ഇതിനാൽ 
ഉത്തരവാകുന്നു . സമാപ്തീകരണ ഉദ്യാഗസ്ഥൻ 
ഉടൻതന്നെ ചുമതല ഏറ്റെടുത്ത വിവരം ഇ 
ആഫീസിലേക്ക് അറിയിക്കേണ്ടതാണ് . 


എറണാകുളം, 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


